Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


* 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


* 
* 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th November 2012 
2012 Moomið 13 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 1 23 


beijo 1 


നമ്പർ 


22nd Karthika 1934 
1934 Dubovolno 22 


PART III 


Stores Purchase 


Department of Indigenous Medicine 

TENDER NOTICE 
[No. 18 /2012 - 13 ] 


No. S -1462/2012/AVCH . 

17th October 2012 . 
Sealed competitive tenders are invited for the supply 
of Equipments for Salyathanthra Department in Government 
Ayurveda College Hospital, Kannur, Pariyaram for the year 
2012 - 13. Brand name of all items should be specified in the 
tender and brochure may be attached with the tender 
documents . 

Tenders should be superscribed “ Tender for the 
supply of Equipments for Salyathanthra Department” and 
addressed to the Superintendent, Government Ayurveda 
College Hospital, Kannur, Pariyaram . Last date of receipt 
of duly filled tender form is 3 p .m . on 5 - 12 -2012 . Late 
tenders will not be accepted under any circumstances . 
Tenders will be opened at 3. 30 p . m . on 5 - 12 - 2012 in the 
presence of the tenderers or their authorized 
representatives who may be present at that time. 


Intending tenderers may on application to the 
Superintendent, Govt. Ayurveda College Hospital, Kannur, 
Pariyaram to obtain the requisite tender forms in which 
tenders should be submitted . Cost of original tender form 
is 400 + 5 % VAT (total 420 ) and duplicate form 

200 + 5 % VAT. Those who wish to purchase tender form 
by post should send additional amount of 50 as 
postage charge . The price fixed for a tender form or a 
set of form is not refundable under any circumstances . 
The tender forms are not transferable. The sale of tender 


form will be started at 10 a .m . on 15 - 11 -2012 and will 
be closed at 4 p .m . on 4 - 12 - 2012 . Demand draft, cheque , 
postal order etc . will not be accepted towards the cost 
of tender forms. A preliminary agreement as per 
Appendix XVII of Store Purchase Manual Rules on Kerala 
Stamp Paper worth of 100 together with an EMD of 1 % 
of the total amount quoted by way of DD should be 
attached with the tender form . The Superintendent, 
Government Ayurveda College Hospital, Kannur, Pariyaram 
has the right to accept or reject the tender. If 5 - 12 -2012 
will be declared as a public holiday, the tender will be 
opened at 3 .30 p .m . on the next working day. Those who 
wish to purchase tender form by post shall obtain the 
forms early to avoid postal delay. Further details can be 
had from the Hospital Office during office hours. 

കണ്ണൂർ ഗവൺമെന്റ് ആയൂർവേദ കോളേജ് ആശുപ്രതിയിലെ 
ശല്യതന്ത ഡിപ്പാർട്ട് മെന്റിലേക്ക് 2012 - 13 വർഷത്തേക്ക് 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . സൂപണ്ട്, ഗവൺമെന്റ് ആയൂർവേദ 
കോളേജ് ആശുപത്രി, കണ്ണൂർ, മെഡിക്കൽ കോളേജ് പി. ഒ., 
പരിയാരം എന്ന വിലാസത്തിലാണ് ദർഘാസ് അയയ്ക്കേണ്ടത്. 
ഉപകരണ നിർമ്മാതാക്കളുടെ വിശദവിവരങ്ങൾ ദർഘാസിൽ 
രേഖപ്പെടുത്തി യി രിക്ക ണം . കൂടാതെ ഉപക ര ണ ങ്ങ ളുടെ 

ബാഷറുകൾ ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസ് കവറിനു പുറത്ത് ഉപക ര ണ ങ്ങൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
പൂരിപ്പിച്ച ദർഘാസുകൾ 5 -12 -2012 - ന് വൈകുന്നേരം 3 മണിക്ക് 
മുമ്പ്ഓഫീസിൽ ലഭിച്ചിരിക്കണം. വൈകിക്കിട്ടുന്ന ദർഘാസു 
കൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് വാങ്ങിയവരുടെയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടേയോ സാന്നിധ്യത്തിൽ 5- 12- 2012 - ന് 
വൈകുന്നേരം 3.30 - ന് ദർഘാസ് തുറക്കുന്നതായിരിക്കും. 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + 5 % മൂല്യവർദ്ധിത നികുതി, 
ആകെ 420 . ഫോറം തപാലിൽ ലഭിക്കുവാൻ വിലയോ 

ടൊപ്പം 50 അധികമായി മണിഓർഡർ അയയ്ക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില നിശ്ചിതവും ഒരിക്കലും 
തിരിച്ചു നൽകാത്തതുമാണ്. ദർഘാസ് മറ്റൊരാളുടെ പേരിലേക്ക് 
മാറ്റാവുന്നതല്ല. ദർഘാസ് ഫോറങ്ങളുടെ വില്പന ഈ 
ഓഫീസിൽ നിന്നും 15 - 11 - 2012 - ന് രാവിലെ 10 മണിമുതൽ 
ആരംഭിക്കുന്നതും 4 - 12 - 2012 - ന് വൈകുന്നേരം 4 മണിക്ക് 
അവസാനിക്കുന്നതുമാണ്. ചെക്ക്, പോസ്റ്റൽ ഓർഡർ, ഡിമാന്റ് 
ഡാഫ്റ്റ് തുട ങ്ങി യവ സ്വീക രി ക്കു ന്ന ത ല്ല . ഫോറ ങ്ങൾ 
വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഫോറങ്ങൾ 
ആവശ്യമെങ്കിൽ 200 - ക്ക് ( + 5 % മൂല്യവർദ്ധിത നികുതിആകെ 
210 രൂപ ) ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം രേഖ 
പ്പെടുത്തിയ മൊത്തം തുകയുടെ 1 % തുകയുടെ ഡിമാന്റ് 
ഡാഫ്റ്റോ പോസ്റ്റൽ ഓർഡറോ നിരതദ്രവ്യമായും 100 
കേരള മുദ്ര ക്ക ട ലാ സ്സിൽ അപ്പന്റിക് സ് - 17 പ്രകാ രമുള്ള 
പ്രിലിമിനറി എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. 
- 5 - 12 - 2012 - ന് സർക്കാർ അവധി പ്രഖ്യാ പി ക്കു ക 
യാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം 3. 30 - ന് ടെണ്ടർ 
തുറ ക്കു ന്ന താ യി രി ക്കും . ടെ ണ്ടർ അംഗീ ക രി ക്കാനോ 
നിരസിക്കാനോ ഉള്ള പൂർണ്ണ അധികാരം സൂപ്രണ്ടിനായി 
രിക്കും. കൂടുതൽ വിവരങ്ങൾ ആശു പ്രതി ഓഫീസിൽ 
നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


Office of the Superintendent, 
Govt. Ayurveda College Hospital, 
Kannur , Pariyaram. 


| (Sd .) 
Superintendent. 


